29 


Kottarakkara Taluk 


പരസ്യം 


( 1 ) 


പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . ഇതിൽ 
കമ നമ്പർ 2 -0 , 3 - O മ ന റു കളും ക മ ന മ്പർ 1- ന്റെ 
സംരക്ഷണയിലുമാണ് . പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ4-3251 / 2021 . 

2021 ഫെബ്രുവരി 5 . 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

ക രീപ് വില്ലേ ജിൽ 
വാക്ക് നാട് പി . ഒ . , ഉള കോട് , പൂനിലത്ത് വീട്ടിൽ ചന്ദ്രിക 
1-10-2018 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് ടിയിൽ സദാശിവൻ കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
അവകാശവിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


കമ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


( 3 ) 
നമ്പർ എ4-3308 / 2021 . 

2021 ഫെബ്രുവരി 5 . 
കൊട്ടാ ര ത ര താലൂക്കിൽ കൊട്ടാ രക്കര വില്ലേജിൽ 
കിഴക്കേക്കര മുറിയിൽ പ്രശാന്തി നഗർ 307 , ആതിരയിൽ 
ബാലകൃഷ്ണൻ നായർ , ജി . 30-9-2019 - ൽ മരണപ്പെട്ടുപോയി . 
പരേ തന്റെ പേരിലുള്ള ബാങ്കി ട പാ ടു കൾക്കും ട്രഷറി 
ആ വ ശ്യ ങ്ങൾക്കും സൈനിക വെൽഫ യർ ബോർഡിൽ 
ഹാജരാക്കുന്നതിനും വേണ്ടി ഒരു അവകാശസർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ ജയശ്രീ , ജി . പി . 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


1 


സദാശിവൻ 


ഭർത്താവ് 


73 


2 


സി . സിന്ധു 


മകൾ 


51 


3 


47 


ബന്ധം 


1 


ജയശ്രീ , ജി . പി . 


65 


ജയകുമാർ 

മകൻ 
പരേതയുടെ നിയമാനുസൃത അവകാശികൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതിമുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഭാര്യ 
മകൾ 


2 


ശുഭ് ബി . നായർ 


40 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശസർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ4-3236 / 2021 . 


2021 ഫെബ്രുവരി 5 . 


( 4 ) 


നമ്പർ എ4-2831 / 2021 . 


2021 ഫെബ്രുവരി 5 , 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ നില മേൽ വില്ലേ ജിൽ 
കൈതോട് വലിയവഴി , മുണ്ടപ്ലാമൂട് , തുണ്ടിൽ വീട്ടിൽ സുധീർ 
5-10-2019 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള ബാങ്കിട 
പാ ടു കൾക്കും , മറ്റ് 

മറ്റ് ഇതര ആ വ ശ്യ ങ്ങ ൾക്കും വേണ്ടി 
ഒരവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ സലീന , എസ് . കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


കൊട്ടാ ര ത ര താലൂക്കിൽ എഴു കോൺ വില്ലേ ജിൽ 
എഴുകോൺ പി . ഒ . , ഇടയ്ക്കിടം പാറവിള വീട്ടിൽ ഓമന 
15-2-2017 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൾ ചിത്തിര യിൽ ഗീത കൊട്ടാ ര ക്കര തഹ ശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
അവകാശവിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


ക്രമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


സലീന , എസ് . 


ഭാര്യ 


40 


പേര് 


വയസ് 


2 


മകൾ 


16 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


ഫാത്തിമ , എസ് . 
ആമിന , എസ് . 


3 


14 


3 3 


1 


ലത 


മകൾ 


51 


4 


നസറുദ്ദീൻ 


സഹോദരൻ 


54 


2 


ലതിക 


50 


3 3 


5 


സമീനാബീവി 


സഹോദരി 


45 


3 


ഗീത 


48 


3 3 


6 


സുനിതാബീവി 


46 


4 


ഷീജ 


44 


92 


33 


Gaz . No. 21 / 2021 / DTP ( CLR - Supplement ) . 


199 


30 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ലീലാമ്മ ജോൺ 


70 


ഭാര്യ 
മകൻ 


2 


48 


3 


പ ര ത യു ടെ ഭർ ത്താവ് 

മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . 
പരേ ത യുടെ നിയ മാ നു സ ത് അ വ കാ ശി കൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതിമുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ലൂക്കോസ് ജോൺ 
മാതൃസ് ജോൺ 
ബിന്ദു ജോൺ 


47 


3 3 


4 


മകൾ 


42 


( 5 ) 


പരേ തന്റെ നിയ മാ നു സത അവ കാ ശികൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെ 
ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 


നമ്പർ എ4-3456 / 2021 . 


2021 ഫെബ്രുവരി 5 . 


( 7 ) 


നമ്പർ എ4-3773 / 2021 . 


2021 ഫെബ്രുവരി 5 , 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ പൂയ പള്ളി വില്ലേ ജിൽ 
ചെങ്കുളം പി . ഒ . കുന്നത്തുവീട്ടിൽ സതീഷ് കുമാർ 5-4-2020 - ൽ 
മര ണ പ്പെട്ടു പോയി . പര തന്റെ പേരി ൽ ആല പ്പു ഴ 
കർഷകത്തൊഴിലാളി ക്ഷേമനിധി ആഫീസിൽ ഹാജരാക്കു 
ന്നതിനുവേണ്ടി ഒരവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ ടിയിൽ ശശികല കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ എഴു കോൺ വില്ലേ ജിൽ 
എഴുകോൺ പി . ഒ . , ശിവപ്രസാദം വീട്ടിൽ ചന്ദ്രിക ദേവി 
10-8-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ ടിയിൽ രമേശ് , എസ് . കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
അവകാശവിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


1 


ശശികല , പി . 


ഭാര്യ 


56 


2 


ശ്യാം സതീഷ് 


മകൻ 


32 


ബന്ധം 


3 


28 


ശരത് , എസ് . 
ലക്ഷ്മിക്കുട്ടി 


1 


മകൻ 


49 


4 


മാതാവ് 


70 


രമേശ് , എസ് . 
മീനാകുമാരി , സി . എസ് . 


2 


മകൾ 


48 


പരേ തന്റെ നിയ മാ നു സത അവകാശികൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പ ര ത്യു ടെ ഭർ ത്താവ് 

മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . 
പരേ ത യുടെ നിയ മാ നു സത അ വ കാ ശി കൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതിമുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ എ4-3775 / 2021 . 


2021 ഫെബ്രുവരി 5 . 


( 8 ) 


നമ്പർ എ4-3222 / 2021 . 


2021 ഫെബ്രുവരി 5 . 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ ഉമ്മ ന്നൂർ വില്ലേ ജിൽ 
വിലയത്തൂർ കാഞ്ഞിരക്കൽ കടയിൽ വീട്ടിൽ ജോൺ , കെ . എൽ . 
2 6 - 3 - 2015 -ാം തീയതി മ ര ണ പ്പെ ട്ടു പോയി . പര തന്റെ 
പേരിലുള്ള ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ ടിയിൽ ലൂക്കോസ് ജോൺ കൊട്ടാരക്കര 
തഹ ശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേ ഷണവും അവകാശവിചാരണയും നട ത്തി യ തിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണു 
ള്ളതെന്ന് അറിയുന്നു . 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ മാങ്കോട് വില്ലേ ജിൽ 
മതിര , ചെക്കിട്ടമുക്ക് , നിസാം മൻസിൽ വീട്ടിൽ മൂസാകുഞ്ഞ് 
7-7-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള ബാങ്കിട 
പാ ടു കൾക്കും മറ്റ് ഇത് ര ആ വ ശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ നബീസാ ബീവി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


200 


31 


പേര് 


വയസ് 


( 2 ) 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


നബീസാ ബീവി 


ഭാര്യ 


66 


2 


ഷാജഹാൻ 


മകൻ 


50 


3 


ഹയർന്നീസ 


മകൾ 


49 


നമ്പർ എൻ2-7787 / 2020 . 

2021 ഫെബ്രുവരി 5 . 
പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ 
താഴത്തു വടക്ക് തേരി യിൽ ഉഷ ഭ വ നിൽ വി . ജി . 
പദ്മനാഭൻ ആചാരി 19-5-2019 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ് . ഏനാത്ത് എസ്.ബി.ഐ. - യിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി അവ കാശസർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്നു കാണിച്ച് പരേതന്റെ ഭാര്യ കെ . ശാന്തമ്മ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


4 


ലൈലാബീവി 


41 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


പരേ തന്റെ മാതാ പിതാക്കൾ മരണപ്പെട്ടിട്ടുള്ള താ ണ് . 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തി 
നകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


74 


2 


49 


3 


47 


9 3 


4 


44 


3 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കൊട്ടാരക്കര . 


Pathanapuram Taluk 


പരസ്യം 


( 1 ) 
നമ്പർ എൻ2-830 / 2021 . 

2021 ഫെബ്രുവരി 5 . 
പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ 
താഴ്ത്തു വടക്ക് എന്ന സ്ഥലത്ത് ലക്ഷ് മി 

ഭ വ നിൽ 
എം . സുശീല 15-9-2010 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
കൊല്ലം പി . എഫ് . ആഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആ വ ശ്യ ങ്ങ ൾക്കും വേണ്ടി അ വ കാശ സർട്ടി ഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്നു കാണിച്ച് പ ത യുടെ 

മകൾ 

-- 
പട്ടാഴി വില്ലേജിൽ കൊട്ടറഴികത്ത് പടിഞ്ഞാറ്റതിൽ വീട്ടിൽ 
രാജലക്ഷ്മി , എസ് . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവർ പരേതയുടെ അവകാശികളാണെന്ന് അറിയുന്നു . 


ശാന്തമ്മ , കെ . 

ഭാര്യ 
ഉഷാകുമാരി , പി . എസ് . മകൾ 
ഗീതാകുമാരി , പി . എസ് . 
പീതാകുമാരി , പി . എസ് . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ക്രമനമ്പർ 1 മുതൽ 4 വരെ കക്ഷികൾ പരേതന്റെ അനന്തരാ 
വകാശികളാണെന്നുകാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരായി ബോധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 3 ) 
നമ്പർ എൻ2-7106 / 2021 . 

2021 ഫെബ്രുവരി 5 . 
പത്ത നാ പുരം താ ലൂ ക്കിൽ വിള ക്കുടി വില്ലേ ജിൽ 
കുന്നിക്കോട് എന്ന സ്ഥലത്ത് പച്ചില ചരുവിള വീട്ടിൽ 
ഹുസൈൻ 12-2-2014 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
പുനലൂർ MACT കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആ വ ശ്യ ങ്ങ ൾക്കും വേണ്ടി അ വ കാശ സർട്ടി ഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്നു കാണിച്ച് പര തന്റെ മാതാവ് 

ലൈലാ ബീവി സമർപ്പിച്ച അപേക്ഷ യി മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ് 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


ലൈലാ ബീവി 


മാതാവ് 


50 


1 


രാജലക്ഷ്മി , എസ് . 


മകൾ 


46 


2 


23 


2 


സുജാത 


41 


3 3 


3 


77 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ ക്രമ നമ്പർ 1-0 2- കക്ഷികൾ പരേതയുടെ 
അ ന ത രാ വ കാ ശിക ളാ ണെ ന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കു ന്ന തു മായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നാജിയത്ത് , എസ് . 

സഹോദരി 
നബീസ ബീവി 

മാതാവിന്റെ മാതാവ് 
പരേതൻ അവിവിവാഹിതനും പരേതന്റെ പിതാവ് മരണ 
പ്പെട്ടുപോയിട്ടുള്ളതുമാണ് . ആയതിനാൽ ക്രമനമ്പർ 1 മുതൽ 
3 വരെ കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളാണെന്നു 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കി ലും 
ആ ക്ഷേ പമുള്ള പക്ഷം 

ആ യത് 

പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഈ 


201 


Salim A 


Digitally signed by Salim A 
Date : 2021.07.12 18:55:57 
+ 05'30 ' 


